Regn . No. KERBIL /2012/45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

220 


Reg . No. KL / TV ( N )/ 634/ 2018-20 


GOVERNMENT 


കയ 


സാം 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 മേയ് 19 
19th May 2020 
1195 ഇടവം 5 
5th Idavam 1195 


നമ്പർ 


20 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 വശാഖം 29 
29th Vaisakha 1942 


PART III 
Notifications by Heads of Departments 
Agriculture Development and Farmers 

Welfare Department 


ദർഘാസ് പരസ്യം 


നിബന്ധനകൾ 


1 . 


നമ്പർ ബി -256 2020. 

2020 ഏപ്രിൽ 27. 
അഞ്ചൽ ജില്ലാ കൃഷിതോട്ട ത്തിലെ കായ്ഫലമുള്ള 
ഏകദേശം 2000 എണ്ണം വരുന്ന തെങ്ങുകളിൽ നിന്ന് 2020 
ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയുള്ളമൂപ്പെത്തിയ 
നാളികേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് കൊണ്ടുപോകുന്ന 
തിനുള്ള അവകാശം ലേലം ടെണ്ടർ മുഖേന നിബന്ധനകൾക്ക് 
വിധേയമായി നൽകുന്നു . 

നിരതദ്രവ്യം- 15,000 . 
ടെണ്ടർ ഫോറത്തിന്റെ വില ? 1,200 + ജി. എസ്. റ്റി. 

ടെണ്ടർ ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 26-5-2020 രാവിലെ 11 മണി. 

ടെണ്ടർ ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും-- 26-5-2020 ഉച്ചയ്ക്ക് 1 മണി. 


ലേലം ടെണ്ടറിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 
2020-2021 കാലയളവിൽ നാളികേരം വിളവെടുക്കുന്നതിന് 
നൽകാവുന്ന പരമാവധി തുക രേഖപ്പെടുത്തിയ ടെണ്ടർ 
നിശ്ചിത തുക നിര ത ദവ്യത്തോടൊപ്പം സൂപ ണ്ട് , 
ജില്ലാ കൃഷി ഫാം അഞ്ചൽ എന്ന വിലാസത്തിൽ 
മു ദ വച്ച കവറിൽ നിശ്ചയിക്ക പ്പെട്ട സമ യ ത്തിനു 
മുൻപായി സമർപ്പിക്കേണ്ടതാണ്. കവറിനു മുകളിൽ 
നാളികേരം വിളവെടുക്കുന്നതിനുള്ള ടെണ്ടർ 2020-21 
എന്ന് രേഖ പ്പെ ടു ത്ത ണം . ദർഘാസ് ഫോറത്തിൽ 
തന്നിരിക്കുന്ന കരാർ ? 200 - ന്റെ മുദ്ര പ്രതത്തിൽ 
തയ്യാറാക്കി ദർഘാസിനൊപ്പം സമർപ്പിക്കണം. 
26-5-2020 പകൽ 2.30 - ന് പരസ്യലേലം നടത്തിയശേഷം 
അ പ്പോൾ ഹാജ രു ള്ള വ രു ടെ സാന്നി ദ്ധ്യ ത്തിൽ 
ദർഘാസുകൾ തുറക്കുന്നതും ടെണ്ടറിലോ, ലേലത്തിലോ 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളിന്റെ പേരിൽ 
ലേലം ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും 
മറ്റുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾ തന്നെ തിരിച്ചു 
നൽകുന്നതുമാണ്. 


2 . 


ടെണ്ടർ ഫോറം തുറക്കുന്ന തീയതിയും സമയവും 
26-5-2020 ഉച്ചയ്ക്ക് 2.30 മണി. 


Gaz . No. 20 / 2020 /DTP (Agriculture ). 


19 


19th MAY 2020] 


AGRICULTURE DEVELOPMENT AND FARMER S WELFARE DEPARTMENT 


18 


3 . 


6 . 


തന്ന 


നിശ്ചിത ദിവസം ഏ തെ ങ്കിലും കാര ണ ത്താൽ 
അവധിയായി വരുന്നപക്ഷം, തൊട്ടടുത്ത പ്രവൃത്തി 
ദിവ സം അൽ ത സമയത്തു തന്ന ടെണ്ടർ 
ന ട ത ത ന ത ാ ണ് . 5 ണ്ട ർ സം ബ ന്ധിച്ച് 
നിലവിലു ള്ളതും 

സർക്കാർ കാലാകാലങ്ങളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ എല്ലാ 
( പവ്യ ത്തി ദിനങ്ങളിലും ഫാം ആ ഫീസിൽ നിന്ന് 
നേരിട്ടോ ഫോൺ മുഖേനയോ അറിയാവുന്നതാണ്. 


ഓരോ വിളവെടുപ്പിനും മുൻപായി ഫാം സൂപ്രണ്ടിന്റെ 
രേഖാ മൂ ലമുള്ള അനുമതി വാങ്ങിയിരിക്കേണ്ടതും 
വിളവെടുത്ത നാളികേരം എത്രയെന്ന് അ ത 
ദിവസം 

ബോദ്ധ്യപ്പെടു ത്തണ്ടതുമാണ്. 
പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ 5 
മണി വരയുള്ള സമയത്ത് 

മാ തമ ഫാ മിൽ 
പ്രവേശിക്കുന്നതിനും വിളവെടുക്കുന്നതിനും അനുവാദം 
ഉണ്ടായിരിക്കുകയുള്ളൂ. 
വിളവെടുപ്പ് സമയത്ത് തെങ്ങുകൾക്കോ, ഫാമിലെ മറ്റ് 
കൃഷി, വസ്തുവകകൾ എന്നിവയ്ക്കോ യാതൊരു 
നാശനഷ്ടവും സംഭവിക്കാൻ പാടില്ല . അങ്ങനെ 
സംഭവിക്കുന്നപക്ഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 
ലേലക്കാരന് ആയിരിക്കും. 


7 . 


4 , 


8 . 


ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി 
കിട്ടിയ ആൾ ആകെ തുകയുടെ 1/3 ( നിരതദ്രവ്യം 
കൂടാതെ , അപ്പോൾ തന്നെ ഓഫീസിൽ അടച്ച് രസീത് 

കൈപ്പറ്റേണ്ടതാണ്. ലേലം/ ടെണ്ടറിന് മേലധികാരിയുടെ 
അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് കിട്ടി 15 
ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ തുകയും 
അടച്ചതിനു ശേഷം മാത മ വിളവെടുക്കാൻ 
അനുവദിക്കുകയുള്ളൂ. 


പത്യേക കാരണം കാണിക്കാത തന്ന ടെണ്ടർ 
നടപടികളെ അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം 
ഫാം സൂപ്രണ്ടിന് ഉണ്ടായിരിക്കും. ടെണ്ടർ/ ലേല 
നടപടികൾ ഫ ാം സൂപണ്ടിന്റെ തീരുമാനം 
കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അന്തിമ അംഗീകാരത്തിന് 
വിധേയമായിരിക്കും. 


5 . 


9 . 


2 0 2 0 - 21 


മ ണ്ട 


വിളവെടുപ്പ് വേലക്കാരന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും ആയിരിക്കും. മൂപ്പെത്തിയ നാളികേരം 
മാത്രമേ വിളവെടുക്കാൻ അനുവദിക്കുകയുള്ളു. 
മറിച്ച് ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രയും 
എണ്ണം ലാവകാശ ത്തിന് 

പുറത്തുള്ളതാ യി 
കണക്കാക്കുകയും ആയതിനുള്ള വില ഫാം നിരക്ക് 
അനുസരിച്ച് ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും 
ആയിരിക്കും. 


വർഷത്തിൽ തെങ്ങു ക ളു ടെ 
വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള സസ്യസംരക്ഷണ 
പ്രവർത്തനങ്ങൾ യഥാസമയം നടത്തുന്നതിന് ഫാം 
അധികൃതർക്ക് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 


ജില്ലാ കൃഷിഫാം, 
കോട്ടുക്കൽ പി.ഒ. , അഞ്ചൽ. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


20 


